Reg. No. 021. MMIO 
KL / TV ( N )/ 12 / 2009 -2011 


O 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2011 


കേര 
GOVERNME 


900 


08 Muo86 
VMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LVI 
ueijo 56 


20th December 2011 

2011 wImomo 20 
29th Agrahayana 1933 
1933 GOLDOTOM . 29 


> 50 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Forest Department 

TENDER NOTICE 
No. A1. 1972 /2010 . 

1st December 2011. 
The Wildlife Warden , Thiruvananthapuram invites 
sealed tender on behalf of the Governor of Kerala for 
purchase of FRP boat along with relevant accessories for 
use in Neyyar Reservoir in the Neyyar Wildlife Sanctuary. 

Details of Items— Fabrication testing, commissioning 
and supply of FRP boat of about 25 persons seating 
capacity. The boat shall be laminated from fiber glass 
reinforced plastic , in accordance with standard practice and 
shall have general arrangement as per IRS specification and 
as per the specification given in the tender document. 


containing price/financial bids. Both bids shall be 
in separate envelops specifically superscribed as 
“technical bids and price bids . Both envelops 
should be kept in a 3rd envelop which is sealed . 


2 . Price bids will be opened only after confirmation of 

technical bid . 
3. The tenderer must have established service facilities 

and manufacturing units with testing facilities / 

infrastructure in the unit. 
4 . The tenderer must have five years of experience of 

manufacturing /fabrication and supply of FRP boat 
and should have manufactured and supplied more 
than three FRP boats to various Government 
Department (State and Central)/ PSUS. 


Quantity — 1 No. 


EMD — " 87 ,500. 


TERMS AND CONDITIONS 


1. The tenders will be in two packet system with 

packet ‘ A ’ containing technical bid and 
pre qualification documents and packet B 


5 . Tender documents along with technical specification 

will be available on application from intending 
bidders from the office of the Wildlife 


Warden , Thiruvananthapuram on payment of 

- 5250 + VAT , by cash which is non - refundable 
up to 1 p . m . on 30 - 12 -2011. Those who wish to 
get the documents by post should send request 
together with DD for - 6, 000 in favour of the 
Wildlife Warden , Thiruvananthapuram payable at 
Thiruvananthapuram well in advance . 


6 . The sealed tender addressed to the Wildlife 

Warden , Rajeev Gandhi Nagar (PTP Nagar ), 
Vattiyoorkavu P . O ., Thiruvananthapuram - 13 should 
reach him on or before 30 - 12 - 2011 up to 3 p . m . by 
hand , by courier or by RPAD . The cover should be 
superscribed as “ tender for purchase of FRP boat 

with relevant accessories ” . 
7. The documents attached along with tender shall be 

duly attested. 
8 . The technical bid shall be opened on the same 

day at 3 . 30 p . m . in the presence of the bidders 

who are present. 
9. General conditions of tender for fabrication and 

supply prevailing in the Department will be 
applicable in this case also . 

A pre bid meeting of intending bidders will be held at 
11 a . m . on 21 - 12 - 2011 in the office of the Wildlife 
Warden , Thiruvananthapuram . 

നെയ്യാർ വന്യ ജീവി സങ്കേതത്തിലെ നെയ്യാർ 
റിസർവോയറിൽ ഉപയോഗിക്കുന്നതിനായി താഴെപ്പറയുന്ന 
വിശദാംശങ്ങളോടുകൂടിയ ഒരു FRP ബോട്ടും, അനുബന്ധ 
സാമഗ്രികളും സപ്ളെ ചെയ്യുന്നതിനായി കേരള 
ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം വൈൽഡ് ലൈഫ് 
വാർഡൻ മുദ്ര വച്ച കവറിൽ ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 

വിശദാംശങ്ങൾ - 25 പേർക്ക് യാത്രചെയ്യാനുളള 
സൗകര്യങ്ങളോടുകൂടിയ എഫ്.ആർ. പി. ബോട്ട് നിർമ്മിച്ച്, ടെസ്റ്റ് 
ചെയ്ത് കമ്മീഷൻ ചെയ്തിരിക്കണം. എ . ആർ.എസ്. 
നിബന്ധകളോടു കൂടിയ ക്രമീകരണങ്ങളുള്ളതും ഫൈബർ റീ 
ഇൻഫോർസ്ഡ് പ്ളാസ്റ്റിക്കിൽ തീർത്തതുമായിരിക്കണം ബോട്ട്. 
ദർ ഘാസ് രേഖകളിൽ കാണിച്ചിട്ടുള്ളമാനദണ്ഡങ്ങളും 
ഉണ്ടായിരിക്കണം. 

എണ്ണം- ഒന്ന്. 
നിരതദ്രവ്യം - 87, 500. 


3. ദർഘാസിൽ പങ്കെടുക്കുന്നവർക്ക് പരിശോധനാ 
സൗകര്യങ്ങളോടുകൂടിയ നിർമ്മാണ യൂണിറ്റും , 
സർവ്വീസ് സൗകര്യങ്ങളുംഉണ്ടായിരിക്കണം. 
4. ദർഘാസിൽ പങ്കെടുക്കുന്നവർക്ക് എഫ്.ആർ. പി . 

ബോട്ട് നിർമ്മിച്ച് സപ്ലൈ ചെയ്യുന്ന രംഗത്ത് അഞ്ച് 
വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. 
സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്കോ പൊതുമേഖലാ 
സ്ഥാപനങ്ങൾക്കോമൂന്നിൽ കുറയാതെ എഫ്.ആർ. പി. 

ബോട്ടുകൾ സപ്ലൈ ചെയ്തിട്ടുണ്ടാകേണ്ടതുമാണ്. 
5. ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 

- 5,250 - 0 വില്പന നികുതിയും പണമായ് അടച്ച് 
അപേക്ഷിച്ചാൽ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് 
വാർഡന്റെ ആഫീസിൽ നിന്നും 30 - 12 - 2011 ഉച്ചയ്ക്ക് 
1 മണിവരെ ദർഘാസ് ഫോറങ്ങൾ ലഭിക്കുന്നതാണ്. 
ഇതിനായി അടക്കുന്ന പണം തിരിച്ച് നൽകുന്നതല്ല . 
ദർഘാസ് ഫാറങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ തിരു 
വനന്തപുരം വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ 
തിരുവനന്തപുരത്തു മാറാവുന്ന - 6,000 ഡിമാന്റ് 
ഡാറ്റുംഅപേക്ഷയും നൽകേണ്ടതാണ്. 
6. മുദ്ര വച്ച ദർഘാസുകൾ വൈൽഡ് ലൈഫ് വാർഡൻ, 
രാജീവ് ഗാന്ധി നഗർ ( പി. റ്റി . പി . നഗർ), വട്ടിയൂർക്കാവ് 
പി . ഒ ., തിരുവനന്തപുരം- 13 എന്ന വിലാസത്തിൽ 
30 - 12- 2011 ഉച്ചക്കുശേഷം 3.00 മണിവരെ നേരിട്ടോ 
കൊറിയർ വഴിയോ രജിസ്റ്റേർഡ് തപാൽ വഴിയോ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസ് കവറിനു പുറത്ത് 
“ FRP ബോട്ടുവാങ്ങുന്നതിനുള്ള ദർഘാസ് എന്ന് 

രേഖപ്പെടുത്തിയിരിക്കണം. 
7. ദർ ഘാസിനോടൊപ്പം ചേർത്തിട്ടുള്ള രേഖകൾ 

സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളവയായിരിക്കണം. 
8. സാങ്കേതിക ദർഘാസ് 30 - 12 - 2011 ഉച്ചക്കുശേഷം 
3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസു കാരുടെ 

സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. 
9 . വനംവകുപ്പിൽ ഫാബ്രിക്കേഷനും, സപ്ളെക്കും 

നിലവിലുള്ള ദർഘാസ് കണ്ടീഷനുകൾ ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 
ദർഘാസിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്കായി ഒരു 
പീ ബിഡ് മീറ്റിംഗ് 21 - 12 - 2011 രാവിലെ 11. 00 മണിക്ക് 
തിരുവനന്തപുരത്തുള്ള വൈവൽ ഡ് ലൈഫ് വാർഡൻ 
ഓഫീസിൽ ചേരുന്നതാണ്. 


Wildlife Division , 
Thiruvananthapuram 


(Sd .) 
Wildlife Warden . 


നിബന്ധനകൾ 


TENDER NOTICE 
No. P2 - 4675 /2011 . 

28th November 2011. 
Competitive tenders are sealed envelops are invited 
for supply of following items from reputed manufactures / 
authorized suppliers to the office of Chief Conservator of 
Forest (Wildlife), Palakkad . 


1. ഇരട്ടക്കവർ സിസ്റ്റത്തിലായിരിക്കും ദർഘാസ് ‘ എ ’ 
കവറിൽ സാങ്കേതിക ദർഘാസും, പീ 
ക്വാളിഫിക്കേഷൻ രേഖകളും " ബി കവറിൽ 
സാമ്പത്തിക ദർഘാസും സമർപ്പിക്കണം. മേൽ 
പറഞ്ഞിട്ടുള്ള പ്രത്യേകം ദർഘാസുകൾ "സാങ്കേതിക 
ദർ ഘാസ് , " സാമ്പത്തിക ദർഘാസ് എന്ന 
പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുള്ള കവറുകളിൽ ഇട്ട്, 
രണ്ടു കവറുകളും മൂന്നാമതൊരു സീൽ ചെയ് 
കവറിൽ ഇട്ട് സമർപ്പിക്കണം. 
2. സാങ്കേതിക ദർഘാസ് പരിശോധിച്ച് ഉറപ്പിച്ച ശേഷമേ 
സാമ്പത്തിക ദർഘാസ് തുറക്കുകയുള്ളൂ. 


| SL. 
- No. 


Details of Items 


Nos. 


Cost of Personal Computers 
( Technical specification enclosed ) — 
- 45,000 /each 


- 2 


Cost of UPS (1000VA ) - - 4,000 / each 


3 


നിബന്ധനകൾ 


Approximate Value — * 1,47,000 
EMD - - 4,000 


- 1. ദർഘാസ് തുക എല്ലാ വിധ നികുതികളും 
കൺവെയൻസും ഉൾപ്പെടെ ആയിരിക്കണം. 


Price of tender form - - 400 + VAT 4 % + Cess 1 %. 


- 2 . സാധനങ്ങൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമ 
മാക്കിയതിനുശേഷം മാത്രമേ തുക നൽകുകയുള്ളൂ. 


TECHNICAL SPECIFICATION 


Processor Type 


The properly filled tender forms will be accepted in 
the office of the undersigned upto 3 p . m . on 28 - 12 - 2011. 
The tender will be opened by the undersigned at 3. 30 p.m . 
on 28 -12 - 2011 in the presence of Tenderers / Authorized 
Officers who are present at that time. In the event of the 
day specified for Tender receipt and opening being 
declared as holiday for the purchaser s office , the next 
working day will be the day for submission of the tender 
and opening at the time prescribed . If the tender could 
not be held on 28 - 12 - 2011 it will be held on 29 - 12 - 2011 , 
The sucessful Tenderers will have to execute an agreement 
on Kerala Stamp Paper worth - 100 along with tender. 
Late and defective tenders will not be accepted . 


Mother Board Chipset 


Memory 


Hard Disk Drive 


The undersigned reserve the right to cancel the 
tenders in unavoidable circumstances without stating any 
reason thereof. The tender without agreement and EMD 
will be rejected . 


Optical Drive 
Graphics 


Slots 


CONDITIONS 


I/O Ports 


2 . 


Cabinet 


- 1. Quoted rates should be inclusive of all taxes, 

conveyances atc . 
Payment will be made by cheques after the 
successful completion of the work . 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ( വൈൽഡ് ലൈഫ്) - ന്റെ 
കാര്യാലയത്തിലേക്ക് താഴെപറയുന്ന വസ്തുക്കൾ വിതരണം 
ചെയ്യുന്നതിന് അംഗീകൃത വിതരണക്കാർ / അറിയപ്പെടുന്ന 
നിർമ്മാണക്കാരിൽ നിന്നും മത്സര സ്വഭാവമുള്ള സീൽ വച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


Power Supply 


Intel core 13540 ( 3 .06 GHz, 
4MB Cache ) 
Intel H55 Express chipset or 
Better 

4 GB DDR - III -dual channel 
- Expandable upto 16GB 

500 GB SATA II 3 .0 Gbps 
Hard Disk 

22xSATA DVD Writer 
- Integrated Intel High 

Definition Graphics 
- 1PCI & 1PCI Express X16 , 2 

PCI Express X 1 
2 PS /2 , 1 Serial, 1 parallel , 
1 VGA , 1 HDMI , 1RJ- 45, 
6 USB Ports 
Mini-Micro ATX (Slim ) 
Cabinet 
200W or Higher Surge 
Protected Power Supply 
18 . 5 ” color TFT /LCD with 
inbuilt speaker ( TCO 05 

Certification ) 
- Internet/ Multimedia Keyboard 
- 2 Button Optical USB 

scroll Mouse 
Headphone with Microphone 
Windows 7 Professional PL 
with Recovery CD and 
License 
MCA fee with free subscription 
during 3 years warranty and 
2 years AMC 
Windows 7 certified , Linux 
Certified 
Warrenty for 3 years & 
additional quote for 2 years 
AMC thereafter. 


Display 


ഇനവിവരം 


കമ 
നമ്പർ 


എണ്ണം 


Keyboard 
Mouse 


ധ 


Accessories 
Operating system 


ധ 


Antivirus Software 


Certification 


പ 


കമ്പ്യൂട്ടറിന്റെ വില (ഇതോടൊപ്പമുള്ള 
ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ 
അനുസരിച്ച് - 45,000 ഒരെണ്ണത്തിന് 
2 യു . പി. എസ്.- ന്റെ വില ( 1000VA ) 

- 4,000 ഒരെണ്ണത്തിന് 
മതിപ്പുവില 1.47 ലക്ഷം 
നിരതദ്രവ്യം - 4,000 
ദർഘാസ് 

ഫോറത്തിന്റെ വില 
400 + 4 % വാറ്റ് + 1 % സെസ്. 

പൂരിപ്പിച്ച് ദർഘാസുകൾ താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ 
ഓഫീസിൽ 28 - 12 - 2011 ഉച്ചയ്ക്ക് ശേഷം 3 മണിവരെ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ 28 -12 -2011 - ന് വൈകുന്നേരം 
3.30 മണിക്ക് താഴെ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ 
വെച്ച് ഹാജരുള്ള അംഗീകൃത ദർ ഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറന്നു പരിശോധിക്കുന്നതാണ്. നിശ്ചിത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ ടെണ്ടർ നടക്കാതിരുന്നാൽ 
അടുത്ത പ്രവൃത്തിദിവസം (29- 12 - 2011 ) - ന് നടക്കുന്നതായിരിക്കും. 
ദർഘാസിനോടൊപ്പം - 100 - ന്റെ കേരള മുദ്രപത്രത്തിൽ 
ഒപ്പുവെച്ച് ഒരു പ്രാഥമിക ഉടമ്പടിയും സമർപ്പിക്കേണ്ടതാണ്. 
അ പൂ ർണ്ണവും നിശ്ചിത സമയത്ത് ലഭിക്കാത്തതുമായ 
ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


- Warrenty & AMC 


Chief Consevator of Forests 
(Wildlife ), Northern Region, 
Aranya Bhavan , Olavakkode, 
Palakkad- 678 002. 


( Sd.) 
Chief Conservator of 

Forests . 


